GOVERNMENT 
OFKERALA 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

20 


सत्यमेव जयते 


Reg . No. KL / TV ( N )/ 634/ 2018-20 


ക 


o 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


2020 ആഗസ്റ്റ് 25 
25th August 2020 

1196 ചിങ്ങം 9 
9th Chingam 1196 


നമ്പർ 


34 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ഭാദം 3 
3rd Bhadra 1942 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


25th AUG. 2020 ] 


COMMISSIONERATE OF LAND REVENUE 


5958 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


ശിവനാഥൻ , സി . 


മകൻ 


68 


മകൾ 


രാധ , സി . 


N 


65 


3 


ഇന്ദിര , സി . 


62 


4 


പ്രഭാകരൻ, സി. 


മകൻ 


53 


5 


വല 


മകൾ 


48 


(2 ) 
നമ്പർ എ3-9495 2020 . 

2020 ആഗസ്റ്റ് 12 , 
കാട്ടാ ക്കട താ ലൂ ക്കിൽ വിള വൂ ർക്ക ൽ വില്ലേ ജിൽ 
പേയാട് പി . ഒ . , ആലന്തറ ക്കോണം, അഞ്ജനാ ഭവനിൽ 
നിർമ്മല , ബി . , ജയകുമാർ, കെ . എന്നിവർ മരിച്ചുപോയതിനാൽ 
പരേതരുടെ പേരിൽ ലഭിക്കുവാനുള്ള ആനു കൂ ല്യങ്ങൾ 
വാങ്ങുന്ന തിനും മറ്റാവശ്യങ്ങൾക്കു മായി ഒരു അവകാശ 
സർട്ടി ഫിക്കറ്റ് ലഭി ക്ക ണ മെന്ന് കാണിച്ച് മുക ളിൽ 
രേഖപ്പെടുത്തിയിരിക്കുന്ന വിലാസത്തിലെ താമസക്കാരിയായ 
അ്ജന , എൻ . ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ വിളവൂർക്കൽ 
വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ നടത്തുകയും 
റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതും അതിൻപ്രകാരം ടിയാളുകൾ 
യഥാ ക്രമം 11 - 6 -2009 , 20 - 6 -2020 എന്നീ തീയതികളിൽ 
മരിച്ചുപോയ തായും പരേ തരുടെ 

നിയ മാ നു സ ത 
അവകാശിയായി ചുവടെ ചേർക്കു ന്ന വ രാ ണു ള്ള തെന്നും 
കാണുന്നു . 


അവ കാ ശ 


(പരേതന്റെ മാതാപിതാക്കളും ഭാര്യയും ജീവിച്ചിരിപ്പില്ല . 

ആകയാൽ മേൽപ്പറഞ്ഞ 1 മുതൽ 5 വരെ കക്ഷികൾ 
പേരിൽ 

സാക്ഷ്യ പത നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 
ദിവ സ ത്തി നകം ഈ ആഫീസിൽ നേരിട്ട് ഹാജ രായി 
ബോധിപ്പി ക്കേ ണ്ട താ ണ് . സമ യ പ രിധി 

ക ഴിഞ്ഞും 
തപാൽമാർഗ്ഗവും ഉള്ള പരാതികൾ പരിഗണിക്കുന്നതല്ല . 


പേര് 


പരേതരുമായുള്ള 


വയസ് 


ബന്ധം 


താലൂക്കാഫീസ്, 
ചിറയിൻകീഴ്, 


( ഒപ്പ് ) 
തഹശീൽദാർ , 


അഞ്ജന , എൻ. 


മകൾ 


25 


Kattakada Taluk 


പരസ്യം 


( 1 ) 


പരേതരു ടെ മാ താ പി താ ക്കൾ 

ജീവിച്ചി രി പ്പില്ല. 
പരേതരുടെ പേരിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന 
ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള 
അവകാശികൾ മേൽപ്പറഞ്ഞവർ മാത്രമാണെന്ന് കാണിച്ച് 
സർട്ടി ഫിക്കറ്റ് കൊടു ക്കു ന്ന തിൽ ആർക്കെ ങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം അവർ ആ വിവരം പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട് ബോധിപ്പ 

ക്കേ ണ്ട താ ണ് . സമ യ പ രിധി കഴിഞ്ഞും തപാൽവഴിയും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


നമ്പർ എ3-8821 } 2020 . 


2020 ജൂലൈ 23 . 


ഒ . , 


താലൂക്കാഫീസ്, 
കാട്ടാക്കട. 


( ഒപ്പ് ) 
തഹശീൽദാർ . 


കാട്ടാ ക്ക താ ലൂ ക്കിൽ 

മാറനല്ലൂർ വില്ലേ ജിൽ 
ഊരുട്ടമ്പലം പി . 

പിരിയാ കോട് ( ശീ രമ്യ യിൽ 
കെ . കൃഷ്ണപിള്ള മരിച്ചുപോയതിനാൽ പരേതന്റെ പേരിൽ 
ലഭി ക്കാനുള്ള 

ആനു കൂ ല്യ ങ്ങ ൾ വാങ്ങു ന്ന തിനും 
മറ്റാവശ്യങ്ങൾക്കുമായി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കണ 
മെന്ന് കാണിച്ച് മുകളിൽ രേഖ പ്പെ ടു ത്തി യി രി ക്കുന്ന 
വിലാസത്തിലെ താമസക്കാരിയായ പി . കെ . നിർമ്മലകുമാരി 
ബോധിപ്പിച്ച അപേ ക്ഷ യിൻ മേൽ മാറനല്ലൂർ, പള്ളിച്ചൽ 
വില്ലേജാഫീസർമാർ മുഖേന അവകാശ വിചാരണ നടത്തി 
റിപ്പോർട്ടു സമർപ്പിച്ചിട്ടുള്ളതും അതിൻ പ്രകാരം ടിയാൻ 
29-5-2020 - ൽ മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത 
അവകാശികളായി ചുവടെ ചേർക്കുന്നവ രാണുള്ള തെന്നും 
കാണുന്നു . 


KOLLAM DISTRICT 


Kollam Taluk 


പരസ്യം 


( 1 ) 


നമ്പർ ബി2-11108 / 2020 . 


2020 ആഗസ്റ്റ് 3 . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ക്രമ 
നമ്പർ 


ബന്ധം 


1 


പി . കെ . നിർമ്മലകുമാരി 


ഭാര്യ 


66 


2 


കെ . എൻ . രഞ്ചൻ 


മകൻ 


44 


അവ ക ാ ശ 


കൊല്ലം താലൂക്കിൽ മയ്യനാട് വില്ലേജിൽ തട്ടാമല , 
പിണയ് ൽ ചേരി, ലിസ്സി ഭവനിൽ സുമംഗല , എൻ . 
w / o വിശ്വരാജൻ 24-6-2020 - ൽ മരണപ്പെട്ടുപോയതായും വിവിധ 
ആ വശ്യ ങ്ങ ൾക്ക് ഹാജരാക്കുന്നതിന് 

ഒ രു 
സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് പരേതയുടെ ഭർത്താവ് ടി വീട്ടിൽ 
വിശ്വരാജൻ , വി . ബോധിപ്പിച്ചു വന്ന അപേക്ഷ യിൻമേൽ 
മയ്യനാട് വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നട ത്തി യതിൽ 

താഴ പറ യുന്നവർ 
വകാശികളാണെന്ന് അറിയുന്നു . 


3 


കെ . എൻ . രമ്യ 


മകൾ 


42 


അനന്തരാ 


പേര് 


പരേതയുമായുള്ള 


വയസ് 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . പരേതന്റെ 
പേരിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ 
മേൽപ്പറഞ്ഞവർ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടു ക്കുന്ന തിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
അവർ ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 

ദിവ സ ത്തി നകം നേരിട്ട് ബോധിപ്പി ക്കേ ണ്ട താ ണ് . 
സമ യ പ രിധി കഴിഞ്ഞും തപാൽ വഴിയും ലഭി ക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


കമ 
നമ്പർ 


ബന്ധം 


1 


ഭർത്താവ് 


11 


30 


2 


വിശ്വരാജൻ, വി . 
ലിസി , വി . 
ബിജു , വി . 


മകൾ 


43 


3 


മകൻ 


42 


144 


